Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. o & l. amuo 
KL / TV (N )/12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th April 2009 
2009 Bolo 14 
24th Chaithra 1931 
1931 021mo 24 


15 


weijo 54 


നമ്പർ 


PART III 
Stores Purchase 


Police Department 


SHORT TENDER NOTICE 
No . H6. 90794 /2008 . 

28th March 2009 . 
Sealed tenders are invited for the supply of the following stores so as to reach the Police 
Headquarters , Thiruvananthapuram on or before 12 Noon on 5 - 5 - 2009 . 
Sl. No . Tender No . and 

Approximate quantity 
Name of the Equipment 

Required 
16 /2009 - Body Protector 

1000 Nos . 
17 /2009 – Poly Carbonate Shicid 

2000 
18 /2009 - Poly Carbonate Lathy 

4000 
19/2009 - Equipment for Interceptors 
20 / 2009 _ Traffic Diversion Channetizers 
21 /2009 — Portable X -Ray Unit 
22/ 2009 — Alco Meter 


Cost of tender forms - Rs. 12 , 500 + 12. 5 % VAT for Sl .No . 1 , Rs. 5009 +- 12 . 5 % VAT for Sl. Nos. 2 , 
Rs. 1 ,800 + 12 . 5 % VAT for Sl. No . 3 Rs. 10 ,800 + 12 . 5 % VAT for Sl. No . 4 , Rs. 1, 500 + 12 . 5 % VAT 
for Sl. No . 5 , RS. 16 ,800 + 12 . 5 % VAT for Sl. No . 6 and Rs. 5 , 300 + 12 . 5 % VAT for Sl. No. 7 . 
Date and time of tender opening - 5-5- 2009, 3p .m . 

CONDITIONS 
The tenders should be Superscribed with tender number and name of the store articles and addressed 
to the Director General of Police , State Police Headquarters, Vellayambalam , Thiruvananthapuram -695 010 
Kerala . Late tenders will not be accepted . 

The tenders will be opened at the time inentioned above, in the presence of the tenderers 
or their authorised representatives (with Proof of identity ) who may be present at that time. 


Application for tender forms should be accompanied by a cash remittance price fixed for a form which 
is not refundable. The tender forms are not transferable . Tac sale of tender forms will be closed at 4 p . m . on 
4 -5 -2009 . Cheques, Drafts, Postage Stamps etc. will not be accepted towards the cost of forins nor will 
the forms sent by V . P . P . Ilowever , Money Orders ( including telegraphic Money Orders) sen : in the name 
of the Additional Assistant Inspector General of Police , Police Headquarters, Thiruvananthapurain - 10 will be 
accepted . The amount should include the postage /courier charges for sending tender documents. The Money 
Order along with the request should reach Police Headquarters atleast 7 days before the closing of the sales 
of the tender documents enabling us to send the documents well in advance . 


Intending tenderers may, on application to the Director General of Police , obtain the requisite 
tender forms on which the tenders should be submitted . 


Earnest Money Deposit (EMD ) @ 1 % of the quoted value should be furnished along with 
the tender. E . M . D , may be submitted either in crossed Bank Drafts or Treasury Saving 
Bank Deposits or Government Promissory Notes or Bank Guarantee or National Savings Certificate 
drawn in favour of Additional Assistant Inspector General of Police , Police Headquarters , 

Thiruvananthapuram - 10 . The firms which are exempted from furnishing EMD 
should produce a copy of relevant authorized documents for verification . Without EMD, the tenders will 
be cancelled 


Intending tenderecsato any inclata choras for installatioa (of rachical item ), training officers 
and on -site support at least for 3 years as w .ucrinty and thereafter A . M . C . A . T . S . for a priod of 
3 years on a turn key basis at a reasonable cost to be specified along with the Quotation ) in the tenders . 
One year or 2 years warranty can be accepted in exceptional conditions . 


Specifications and list of items of cach tender shall be obtainable from Police Head Quarters 
with the tender forms during the working hours of Police Head Quarters. The firmy should also furnish 
the detailed specifications, make brouchers, Test Report from Government Laboratories Agencies, (wherever 
possible) technical support network in Kerala etc. of the cquipments along with the tenders . The tenders 
without detailed specifications of quoted items, brochures, make etc . are liable to be rejected forth with . The 
tenders without separate envelope and not superscribing the tender number etc ,will be rejected . 


Preference will be given to the products quoted by the manufacturer or their authorised dealers 
having authorisation from the original minufacturer . Similarly preferences will be given to the tenders 
having cxperience of supplying similar/sam : items to Goverannt Departments or Organisations for 
which the tenderer has to produce proof of purchase installation satisfaction of the customer. 

In the case of Foreign Equipments the rates are to be quoted in Indian 
Money also . Preference will be given to those who are ready to supply the item 
without opening letter of Credit . Ordin trily no advance payment will be made for procuring any of the 
above items. In case , advance payment has to be made then a clear case has to be made out by the 
tenderer. But this will be in extraordinary circumstances . 

As the items are urgently required , the selected bidder will have to supply the icon without 1988 of time 
preferably within a month . In case for any pressing circumstance there will be delayed supply, the tenderer must 
cite adequate , justifiable grounds in writing and se;id them to DGP Kerala for consideration . DGP, in appropriate 
cases can allow maximum 6 months of time from the scheduled date . 

Samples will have to be submitted free of cost whenever necessary which can be returned only after 
supply is effected . The firms should be ready to show live demonstration of technical equipments at their 
own cost and risk . The Demonstration date and venue will be published in Kerala Police Website . 
Individual intimation may not be possible . In the event of the firms not able to show live demonstration 
they need to convince the Technical Co nmittec cum Tender Evaluation Committee about such 
inability and resort to Computer Animation /Scale Models /Videos/Slide Shows etc . for virtual and detailed 
demonstration of the product. However , it is incumbent on the Vandor to cpavince the Committee 
about the product. 

Police Department is not liable to send any individual communication . In some cases Police Depart.nent 
is not responsible to return the samples after verification . Toe rates quted should be valid and 
firm til 30 - 11- 2009 . 

The Director General of Police ise upovered to reject any ten der without assigning any reason . 

For any clarification pleas: contact AIG II (Paoa : : 0471-2722535 ) Or Sunior Superintendent 
H Division ( Phone : 0471- 2721547- 1265 ). 


പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുളള 
മുദ്രവച്ച ദർഘാസുകൾ 5 - 5- 2009 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി തിരുവനന്തപുരം 
പോലീസ് ഹെഡ്ക്വാർട്ടേഴസിൽ ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിച്ചുകൊളളുന്നു . 


( കമ നമ്പർ 


ദർഘാസ് നമ്പരും 
ആവശ്യമായ സാധനങ്ങളും 


ആവശ്യമായ 
എണ്ണം 


1000 
2000 
4000 


16/ 2009 - ബാഡി പാട്ടക്ടർ 
17 /2009 _ . പോളി കാർബണറം” ഷീൽഡ് 
18 /2009 _ പോളി കാർബം ണാറ ലാത്തി 
19 2009 _ -എക്യുപ്മെൻറ്സ് ഫോർ ഇൻറർസപovസ 
20 2009 ( ട്രാഫിക് കൺവെർഷൻ ചാനലൈസഴ്സ് 
21 / 2009 _ പോർട്ടബിൾ എക്സ് യുണിറ് 
29/ 2009 _ ആൽകോ മീററർ 


200 


- 50 


- ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 12,500 + 12 . 5 % വാററ്, ( കമനമ്പർ 2- ന 
രൂപ 5 , 000 + 12 . 5 % + വാററ്, ( കമനമ്പർ 3 - ന് രൂപ 1800 + 12 , 5 % വാററ്, ( കമനമ്പർ 4- ന് രൂപ 10,800 + 
12 . 5 % വാറ്, 1 ( ക്രമനമ്പർ 5 - ന് രൂപ 1 ,500 + 12 . 5 % വാറ ", ( കമനമ്പർ 6- ന് രൂപ 16 ,800 + 12 . 5 % വാറ്, 
കമനമ്പർ 7 - ന് രൂപ 5 ,300 + 12 . 5 % വാററ്. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 5 - 5 -2009 , 3 മണി. 

ഓരോ ഇനങ്ങൾക്കും പ്രത്യകം ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കേണ്ടതാണ്. താൽപ്പര്യമുള്ളവർ 
പാലീസ് ഡയറക്ടർ ജനറലിന്റെം പർക്കുള്ള അപ 
നിരക്കിൽ പണം അടച്ച് ഒർഘാസ് ഫോറങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽനിന്നും 4- 5 -2009-0 , 
തീയതി വകിട്ട് 4 മണിവരെ വാങ്ങാവുന്നതാണ്. വിദേശ ഉപകരണങ്ങൾക്കായി ടെണ്ടർ സമർപ്പിക്കുമ്പോൾ 
രൂപയിലുളള വിലയുംകൂടി രേഖപ്പെടുത്തിയിരിക്കണം. ലററർ ഓഫ് ക്രഡിററ് ഓപ്പൺ ചെയ്യാതെ നേരിട്ട 
ഉപകരണ ആൾ വിതരണം ചെയ്യാൻ തയ്യാറുളളവർക്ക് മുൻഗണന നൽകുന്നതാണ്. മുൻകൂർ തുക യാതൊരു 
കാരണവശാലും നൽകുന്നതല്ല . എന്നാൽ അത്യന്താപേക്ഷിതമാണെന്ന് ബോദ്ധ്യപ്പെടുന്ന സന്ദർഭങ്ങളിത് 
മുൻകൂർ തുക നൽകാവുന്നതാണ്. ദർഘാസുകൾ അയയ്ക്കുന്നവരുടെ പേരും ടെണ്ടർ നമ്പരും രേഖപ്പെടുത്തി 

പാലീസ് ഡയാക°ടർ ജനറൽ, പോലീസ് ഹെഡ്ക്വാർട്ടഴ സ് , തിരുവനന്തപുരം- 10 എന്ന വിലാസ 
5 -5- 2009 ഉച്ചയ്ക്ക് 12 മണിക്കാം അതിനു മുൻപോ ലഭിക്കത്തക്കവിധത്തിൽ അയയ്ക്കേണ്ടതാണ്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 5 - 5 - 2009- ന് 3 മണിക്കും തദവസരത്തിൽ 
ഹാജരാ യിട്ടുളള കരാറുകാരുടെയാ അവർ അധികാരപ്പെടുത്തിയിട്ടുളള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിനാടൊപ്പം ദർഘാസ് തുകയുടെ ഒരു ശതമാനം വരുന്ന തുകയ്ക്കുള 


നിരതദ്രവ്യം " പോലീസ് അസിസ്ററൻറ് ഇൻസ്പെക്ടർ ജന്നൽ-II, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
തിരുവനന്തപുരത്തിന്റെ പേർക്ക് മാറ്റാവുന്നവിധത്തി ൽ ഹാജരാക്കേണ്ടതും നിരതദ്രവ്യം ഒഴിവാക്കപ്പെട്ടിട്ടുളളവർ 
അത് തെളിയിക്കുന്നതിനുളള മരഖകൾ ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. നിരതദ്രവ്യം ( കാസ് 
ചെയ്ത ബാങ്ക് ( ഡാഫ് ററായോ (ട്രഷറി സേവിംഗ്സ് ഡെപ്പോസിററായാ ഗവൺമെൻറ് പാമിസറി 
നോട്ടായോ ബാങ്ക് ഗ്യാരന്ഥിയായോ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കാറായോ സമർപ്പിക്കാവുന്നതാണ്. 

ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമായതിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ ഒരു മാസത്തിനുളളിൽ 
തന്നെ പ്രസ്തുത ഉപകരണം ലഭ്യമാക്കേണ്ടതാണ്. സാധനങ്ങളുടെ സ്പെസിഫിക്കേഷനുകൾ ദർഘാസ് 

ഫോറത്തിനോടൊപ്പം ലഭ്യമാണ്. സാമ്പിളുകൾ ദർഘാസിനോടൊപ്പം സൗജന്യമായി ലഭ്യമാക്കാൻ കരാറുകാർ 
ബാധ്യസ്ഥരാണ്, കരാറുകാർ ബന്ധപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങളുടെ ഡെമോൺസaഷൻ സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും നടത്തേണ്ടതും അതിന് തയ്യാറായി വരേണ്ടതുമാണ്. ഉപകരണങ്ങൾ കൊണ്ടുവന്ന് 

ഡെമോൺസ്ട്രേഷൻ നടത്താൻ . . കഴിയാത്തപക്ഷം ആയതിനുളള കാരണം ടെക്നിക്കൽ കമ്മിററിന്റെ 
| ബാദ്ധ്യപ്പെടുത്തേണ്ടതും പ്രസ്തുത ഉപകരണത്തിന്റെ ആനിമേഷനാ മാതൃകയോ വീഡിയേ 

സ്സഡ് ഷോയാ യാ മുഖാന്തിരം ആയതിന്റെ പ്രവർത്തനം വിശദമാക്കേണ്ടതാണ്. സാമ്പിളുകൾ മടക്കി 
നൽകാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ടുമെൻറിൽ നിക്ഷിപ്തമല്ലാത്തതുമാകുന്നു . ദർഘാസുകളിൽ രേഖപ്പെടുത്തുന്ന 
വില 30 -11 - 2009 വരെ മാറ്റമില്ലാതെ നിലനിറുത്തേണ്ടതാണ്. വിശദമായ സ്പെസിഫിക്കേഷനു . മന് 
വിവരങ്ങളും കേരള പോലീസ് വെബ്സൈററിൽ ലഭ്യമാണ്. 

- യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ നിരസിക്കുന്നതിനുളള പൂർണ്ണ അധികാരം 
പോലീസ് ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമാണ്. 

കുടുതൽ വിവരങ്ങൾക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴസിലെ പോലീസ് അസീസററൻറ് 
ഇൻസ്പെക്ടർ ജനറൽ-II- നെയോ ( ഫോൺ: 0471 - 2722566 ) എച്ച് സെക്ഷനിലെ സീനിയർ സൂപ്രണ്ടിനെയാ 
( ഫോൺ: 0471- 2721547 -1265 ) ബന്ധ പ്പെടാവുന്നതാണ്. 
Police Headquarters, 

( Sd .) 
Thiruvananthapuram . 

Director General of Police . 


